Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


सत्यमेव जयते 


ാ 


GOVERNM 


. 
കര 


ക്കാർ 


രള സർക് 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


5th July 2011 
2011 ജൂലൈ 5 
14th Ashadha 1933 
1933 ആഷാഢം 14 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ പിആർഐ /257/1206/2011 . 

2011 മേയ് 20. 
ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ പവ്വർഹൗസിൽ നിന്നും 
നിർദ്ദിഷ്ട സേനാപതി 33 കെ . വി . സബ് സ്റ്റേഷനിലേക്ക് 
നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 33 കെ . വി. ലൈനിന്റെ സർവ്വേ 
പരിശോധന, നിർമ്മാണംമുതലായ പ്രവർത്തികൾ നടത്തുവാൻ 
വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥൻമാരും ബന്ധപ്പെട്ട 
തൊഴിലാളികളും ഉടുമ്പൻചോല താലൂക്കിലെ കാന്തിപ്പാറ, 
രാജാക്കാട് എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ട വസ്തുക്കളിൽകൂടി 
അവരുടെ നിയമാനുസൃതമായ കൃത്യനിർവ്വഹണത്തിനുവേണ്ടി 
പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003, 
സെക്ഷൻ 164, 185( 2 ), ( എ ) ( ബി ) വകുപ്പ് അനു സ രിച്ച് 
ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
തൊടുപുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


